Kerala Gazette No . 32 dated 7th August 2012 . 
PART I 


Section 


iii 


GOVERN 


NT OF KES 


കേരള സർക്കാർ 


നിയമ ( നിയമ നിർമ്മാണം- ഐ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 20495 ലെഗ്. ഐ2/ 2011 / നിയമം. 


തിരുവനന്തപുരം, - 

2012 ഏപ്രിൽ 2. 
1934 ചൈതം 13. 


കേരള സംസ്ഥാന നിയമസഭയുടെ ഇനി പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2012 ഏപ്രിൽ 1 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2012 - ലെ 3 -ാം ആക്റ്റ് 


2012 - ലെ ശമ്പളവും ബത്തകളും നൽകൽ 

( ഭേദഗതി) ആക്റ്റ് 


1951 - ലെ ശമ്പളവും ബത്തകളും നൽകൽ ആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 


പീഠിക . - 1951 - ലെ ശമ്പളവും ബത്തകളും നൽകൽ ആക്റ്റ് ഇതിനു ശേഷം 
കാണുന്ന ആവശ്യത്തിനായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തി മൂന്നാം സംവത്സരത്തിൽ ഇനി പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1. ചുരുക്കപ്പേരും പ്രാരംഭവും: - (1) ഈ ആക്റ്റിന് 2012 - ലെ ശമ്പളവും ബത്തകളും 
നൽകൽ ( ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 

( 2) ഇത് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2, 8 എ . വകുപ്പിന്റെ ഭേദഗതി. - 1951- ലെ ശമ്പളവും ബത്തകളും നൽകൽ 
ആക്റ്റിലെ (1951- ലെ XIV ) 8 എ വകുപ്പിൽ - 

- (1) (6 ) -ാം ഉപവകുപ്പിൽ “ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ ഒരു സെലക്ഷൻ 
ഗേഡ് അസിസ്റ്റന്റിന്റെ പദവിയ്ക്ക് മുകളിലല്ലാത്തതും” എന്ന വാക്കുകൾക്ക് പകരം 
“ ഒരു ഗവൺമെന്റ് അണ്ടർ സെക്രട്ടറിക്ക് തുല്യമായ പദവിയ്ക്ക് താഴെയുള്ളതും ” എന്ന 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 

(2 ) ( 6) -ാം ഉപ വകു പ്പിനുശേഷം, ഇനി പറയുന്ന ക്ലിപ്സ് നിബന്ധന 
ചേർക്കേണ്ടതാണ്, അതായത്: 

“എന്നാൽ അങ്ങ നെ യുള്ള ഒരു ആഫീസറെ ഒരു ഗവൺമെന്റ് അണ്ടർ 
സെക്രട്ടറിക്ക് തുല്യമായതും മുകളിലുള്ളതുമായ പദവിയിലേയ്ക്കുള്ളഅയാളുടെ 
സ്ഥാനക്കയറ്റത്തിന് ശേഷവും ആ അംഗത്തിന്റെ സേവനത്തിൽ തുടരാൻ അനുവദി 
ക്കാവുന്നതാണ്. ” 


( ശരിത്തർജ്ജമ) 


റ്റി . വസന്തകുമാർ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


